Gorsement of Kerala 

ക്കുള്ള ആകാം 


Reg. No. on es 
KLT 122009 -201 


20 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIVU 
വാല്യം 34 


TURUVANANTHARRAM , TUESDAY 

മി വന്നു , പച്ച 


22nd December 2009 
2 ഡിസംബർ 22 
lse Penshം1931 
193ി പക്ഷം 


PART III 
Stores Purchase 


Agriculture Department 

- ദർഘാസ് പരസ്യം 
നമ്പർ എച്ച്. ഡി . എഫ്. 44/2009 -10 . 

- 2009 നവംബർ 17 , 
മലമ്പുഴ എച്ച്. ഡി , ഫാമിലേക്ക് ആവശ്യമായ 
വിവിധതരം ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നതിന 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 1 അടി ചട്ടികൾ , 
3 അടി ചട്ടികൾ , 1 അടി ചട്ടികൾ , ഓാർ മിഡ 
ചട്ടികൾ, ആമ്പൽ ചട്ടികൾ എന്നിവയാണ് വിതരണം 
ചെയ്യേണ്ടത്. 6 x 7 ചട്ടികളും വിതരണം 
ചെയ്യേണ്ടതാണ , മണ്ണുകൊണ്ട് നിർമ്മിച്ചവയും 
കോൺക്രീററുകൊണ്ട് നിർമ്മിച്ചവയും പ്ലാസ്റ്ററിക 
കൊണ്ട് നിർമ്മിച്ചവയും വിതരണം ചെയ്യാവുന്നതാണ്. 
ഒാരോന്നും (പ്രത്യേകം പ്രത്യേകമായിത്തന്നെ ദർഘാസിൽ 
കാണിച്ചിരിക്കേണ്ടതാണ് , ഫാമിന്റെ ആവശ്യാനുസരണം 
ഗുണമേൻമ തിട്ടപ്പെടുത്തുന്നതാണ്, 

ദർഘാസം ഫോറങ്ങൾ ( പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 10 മണിമുതൽ വൈകിട്ട് 5 മണിവരെ ഫാം 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ആയതിന്റെം 
വില യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
450 രൂപ ( വാററം ഉൾപ്പെടെ) യാണ് ഫോറത്തിന്റെ 
വില . പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനൊപ്പം 
2 , 500 രൂപയുടെ നിരതദ്രവ്യം കൃഷി, ആഫീസർ, 
എച്ച് ഡി , ഫാം , മലമ്പുഴ എന്ന വിലാസത്തി ൽ 
സറേറററ് ബാങ്ക് ഒാഫ് ഇൻഡ്യ, സിവിൽ സ്റേറഷൻ 
ശാഖ , പാലക്കാട് മാറാവുന്ന ഡി , ഡി , യും സമർപ്പി 
ഒക്കേണ്ടതാണ്. ദർഘാസിൽ പക്ഷിതന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തിയിരിക്കണം, തിരിച്ചറിയൽ 
കാർഡിൻറ കോപ്പിയും ഉൾപ്പെടുത്തേണ്ടതാണ്. 


ദർഘാസ കവറിൽ ചെടിച്ചട്ടികൾ വിതരണം 
ചെയ്യുന്നതിനുളള 1 ടെണ്ടർ എന്ന് വ്യക്തമായി 
കാണിച്ചിരിക്കണം, ഏതൊക്കെ ഇനം ! ചട്ടികളാണാ 
വിതരണംചെയ്യുവാൻ തയ്യാറായിട്ടുളളത് ആയതിന്റെ 
ഓരോ ചട്ടി ക്ക് ഇത് രൂപ എന്ന വ്യക്തമായി 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

ദർഘാസുകൾ 2010 ജനുവരി 7 വ്യാഴാഴ്ച 
രാവിലെ 11 മണി വരെ സ്വീകരിക്കുന്നതാണ്, 
അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 1 മണിക്ക് അപ്പോൾ 
സന്നിഹിതരായിരിക്കുന്ന് കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി 
യാണങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയം 
ഇതേ വ്യവസ്ഥയിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ഏററവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് 
പാലക്കാട് - ( പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി താത്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. 

- നിരക്ക് അംഗീകരിച്ച് ഉത്തരവായാൽ കരാറുകാരൻ 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും ചട്ടികൾ 
ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. ചട്ടികളുടെ ഗുണ 
നിലവാരം നിർണ്ണയിക്കുവാനുള്ള പൂർണ്ണ അധികാര, 
കഷിആഫീസറുടേതായിരിക്കും , 

ദർഘാസുകൾ യാതൊരു കാരണവും പറയാതെ 
നീട്ടിവയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും 
കൃഷി ആഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
സർക്കാർ ദർഘാസുകൾക്കുളള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
മലമ്പുഴ എച്ച്. ഡി . ഫാം ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 
ഗവ . എച്ച്. ഡി , ഫാം , 

( ഒപ്പ്) 
മലമ്പുഴ, 

കഷി ഓഫീസർ, 


